Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERN 


കേ 


ക് 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
| 2012 നവംബർ 6 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 മാ 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


15th Karthika 1934 
| 1934 കാർത്തികം 15 


PART III 


Stores Purchase 


Forest Department 
- ടെണ്ടർ നോട്ടീസ് 


നമ്പർ എ - 1460 / 2012. 

2012 ഒക്ടോബർ 9. 
കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ 
കീഴിലുള്ള കോഴിക്കോട് കൊയിലാണ്ടി/ വടകര റെയിഞ്ചുകളിൽ 
2012 - 13 - ലെ ഫോറസ്റ്റ് നഴ്സറികൾക്ക് ആവശ്യമായ 
താഴെ പറയുന്ന അളവിലും ഗുണനിലവാരത്തിലുമുള്ള 
വിത്തുകൾ, മണ്ണ്, പുഴമണൽ, ചാണകം എന്നിവ താഴെ 
വിവരിക്കുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി 
മൽ സരാടിസ്ഥാനത്തിലുള്ള വെവ്വേറെ ടെണ്ടർ മുദ്രവച്ച 
കവറിൽ ഉൽപാദകരിൽ നിന്നോ, അംഗീകൃത ഡീലർമാരിൽ 
നിന്നോ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറം 400 + 4 % 
വാറ്റ് അടച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ കോഴിക്കോട് 
മാത്തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറം 20 - 11 - 2012 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 1 മണിവരെ 
വിതരണം ചെയ്യുന്നതും അന്നേ ദിവസം വൈകുന്നേരം 2 .30 
മണിവരെ സ്വീകരിക്കുന്നതും പിന്നീട് 3 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള 


ദർ ഘാസുകാരുടെ 

സാന്നിദ്ധ്യത്തിൽ സ്ഥലത്തും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
തുറക്കുന്നതുമായിരിക്കും. താഴെ കാണിച്ച തുകയ്ക്കുള്ള 
നിരതദ്രവ്യം വെവ്വേറെ ടെണ്ടർ ഫോറത്തിന്റെ കൂടെ ക്യാഷ് 
ആയി നൽകേണ്ടതാണ്. വിത്തിന് എല്ലാ നികുതികളും 

നമ്പർ എ - 1461/ 2012. 

2012 ഒക്ടോബർ 9. 
ഉൾപ്പെടെയുള്ള ഒരു കിലോഗ്രാമിന്റെ നിരക്കാണ് 
രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ മണ്ണ്, പുഴമണൽ, ചാണകം 

താഴെ ചേർത്തിട്ടുള്ള പ്രകാരം വിശ ദ മാ ക്കി യിട്ടുള്ള 
എന്നിവയ് ക്ക് ഒരു കബിക് മീറ്ററിന്റെ വില യാണ് 

-- രീതി യിൽ തൈകൾ ഉണ്ടാക്കുന്നതിനുള്ള പോളിത്തീൻ 
രേഖപ്പെടുത്തേണ്ടത്. മുദ്ര വെയ്ക്കാത്തതും വൈകി - ബാഗുകൾ സപ്ലെ ചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത 
ലഭിക്കുന്നതുമായ ടെണ്ടറുകൾ യാതൊരു കാരണവശാലും ഉൽപ്പാദകരിൽ നിന്നും/ വിതരണക്കാരിൽനിന്നും മുദ്രവെച്ച 
പരിഗണിക്കുന്നതല്ല. ടെണ്ടർ ഫോറത്തിനോടൊപ്പം തന്നെ കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന് പുറത്ത് 
ടെണ്ടറിൽ കാണിച്ചിട്ടുള്ള ഗുണനിലവാരത്തിലുള്ള വിത്തുകൾ പോളിത്തീൻ ബാഗുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് 
( 3 സാമ്പിൾ) സൗജന്യമായി നൽകേണ്ടതും അവയുടെ മുള എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
ശതമാനം സംബന്ധിച്ച വിവരങ്ങൾ ഹാജരാക്കേണ്ടതുമാണ്. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കോഴിക്കോട്, പി . ഒ . 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ വ്യക്തി അരക്കിണർ, മാത്തോട്ടം, പിൻ-675 028 എന്ന മേൽവിലാസത്തിൽ 
ഓരോന്നിനും 100 - ന്റെ മുദ്രപത്രത്തിൽ അറിയിപ്പ് കിട്ടി നിശ്ചിത സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 
7 ദിവസത്തിനകം 2.5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ച് 

- പോളിത്തീൻ ബാഗിന്റെ വിശദാംശങ്ങൾ 
ഉടമ്പടി വെയ്ക്കേണ്ടതും സപ്ലേ ഓർഡർ ലഭിക്കുന്ന 
തനുസരിച്ച് കാലാവധിക്കുള്ളിൽ നിർദ്ദേശിച്ച സ്ഥലത്ത് -- 1. 12 x 18 c . m . 180 ഗേജ് - 1200 കി . ഗ്രാം (ഉദ്ദേശം) 
വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനുമായിരിക്കും. ഗുണനിലവാരം 
ബോദ്ധ്യപ്പെട്ട തിനുശേഷമേ അവസാന ബിൽ പ്രകാരമുള്ള 

( ഒരു കി. ഗ്രാം ഉദ്ദേശം 530 എണ്ണം) 
തുക നൽകുകയുള്ളൂ. യഥാസമയം വിതരണം ചെയ്യുന്നതിൽ (സുതാര്യമായതും ഒരിഞ്ചിന് മുകളിൽ തുല്യ അകലത്തിൽ 
വീഴ്ചവരുത്തുന്നപക്ഷം കേരള സ്റ്റോർ പർച്ചേസ് മാന്വലിൽ 

- 4 നീർവാർച്ച തുളകളോട് കൂടിയത്) 
അനുശാസിക്കും വിധത്തിലുള്ള പിഴ ഈടാക്കുന്നതായിരിക്കും. 
വനം വകുപ്പിൽ നിലവിലുള്ള ടെണ്ടർ സംബന്ധിച്ച എല്ലാ 

2. 12 x 24 c . m . 200 ഗേജ് - 50 കി . ഗ്രാം (ഉദ്ദേശം) 
നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 

- ( ഒരു കി. ഗ്രാം ഉദ്ദേശം 358 എണ്ണം) 
കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിച്ച മേൽ വിലാസത്തിലോ 
0495- 2416900 എന്ന ഫോൺ നമ്പരിലോഅന്വേഷിക്കാവുന്നതാണ്. 

( സുതാര്യമായതും ഒരിഞ്ചിന് മുകളിൽ തുല്യ അകലത്തിൽ 

4 നീർവാർച്ച തുളകളോട് കൂടിയത്) 
കമ് സപ്ലെചെയ്യേണ്ടി ഉദ്ദേശ് നിരത് 

അടങ്കൽ തുക - 1,50,000 
നമ്പർ സാധനങ്ങളും ആവശ്യ 

വില 

ദ്രവ്യം 
- സാധനത്തിന്റെ അളവും 

നിരതദ്രവ്യം 7,500 
1 വിത്തുകൾ രക്തചന്ദനം, നെല്ലി, 3 ലക്ഷം 15,000 

ടെണ്ടർ തീയതി- 20- 11- 2012 
കുമിഴ്, താന്നി, കരിങ്ങാലി, സീതപ്പഴം, 

ദർഘാസ് ഫോറത്തിന്റെ വില ( ഒറിജിനൽ) - 400 + 4 % 
വെന്തേക്ക്, കുന്നിവാക , നീർമരുത്, 
വേങ്ങ , മുരിങ്ങ , കണിക്കൊന്ന , 

വാറ്റ്. 
കൂവളം, പതിമുഖം, ആര്യവേപ്പ്, 

ദർഘാസ് ഫോറങ്ങൾ ടെണ്ടർ തീയതിയിൽ ഉച്ചയ്ക്ക് 
മഹാഗണി, ഞാവൽ, തേക്ക്, ഉങ്ങ്, 

1 മണിവരെ കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
പൊൻചെമ്പകം, വേപ്പ്, നീർമാതളം, 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽനിന്നും 
ആഞ്ഞിലി, നരിവേങ്ങ , മണിമരുത്, 

ലഭിക്കുന്നതാണ്. 
നാട്ടുമാവ്, കൊടംപുളി, ചന്ദനം, 
അശോകം, പൂവരശ്ശ്, പ്ലാവ് - 

പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
3000 കി . ഗ്രാം 

2 .30 മണിവരെ സ്വീക രി ക്കു ന്നതും പകൽ 3 മണിക്ക് 

സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ 
2 മണ്ണ്- 320 ക്യു . മീ . 

1.30 ലക്ഷം 6, 500 

തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
3 പുഴമണൽ- 110 ക്യൂ . മീ . 

1. 10 ലക്ഷം 5, 500 

ദർഘാസ് തീയതി പൊതു ഒഴിവ് ദിവസമായി പ്രഖ്യാപിക്കുന്ന 
- 4 ചാണകം - 110 ക്യൂ . മീ . 

1.10 ലക്ഷം 5,500 പക്ഷം, അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 

സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാകമം 
വിതരണം ചെയ്യേണ്ട സ്ഥലം- മീഞ്ചന്ത, മാത്തോട്ടം, 

ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്ന 
കുറ്റിക്കാട്ടൂർ, എലത്തൂർ, ചോമ്പാല , മടവൂർ, കുറ്റ്യാടി, പയ്യോളി 

തുമാണ്. 
നഴ്സറി സൈറ്റുകൾ. 

വ്യവസ്ഥകൾ 
വിതരണം ചെയ്യേണ്ട കാലയളവ് - കരാർ തീയതി മുതൽ 
15 ദിവസം. 

1. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
മേൽ പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിന്റെ അളവ് 

പോളിത്തീൻ ബാഗുകൾ സപ്ലെചെയ്യേണ്ടതാണ്. 
ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ 20 - 11- 2012 - ന് 
ടെണ്ടർ ഇല്ലാതെ വന്നാൽ 27 - 11 - 2012 - ന് പുനർ ടെണ്ടർ 2. മേൽപ്പറഞ്ഞ കാലയളവിനുള്ളിൽ നിശ്ചിത അളവിൽ 
അതേ സമയത്തും സ്ഥലത്തും സ്വീകരിക്കുന്നതായിരിക്കും. 

-സപ്ലെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത പക്ഷം ടി 
അവിചാരിത കാരണങ്ങളാൽ ടെണ്ടർ തീയതി ഒഴിവുദിനമായി 

ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാന്റെ 
വന്നാൽ അതിന്റെ പിറ്റേ ദിവസം അ തേ സമയത്തും 

നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ ബാഗുകൾ 
വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 


SCHEDULE — II 
Good Quality Seeds 

Total Quantity 
Species of seeds of seeds required 

| (in Kgs. ) 


SL. 


No . 


3. നിരതദ്രവ്യം രൊക്കം പണമായി കെട്ടിവെയ്ക്കേണ്ടതാണ്. 
4. പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഉദ്ദേശം 
മാത്രമാണ്. രണ്ടുതരം പോളിത്തീൻ ബാഗുകൾ വിതരണം 
ചെയ്യു ന്ന തിന് ആ വ ശ്യ മായ ഒരു കിലോഗ്രാമിന്റെ 
വിലയാണ് പ്രത്യേകം പ്രത്യേകം ദർഘാസിൽ രേഖപ്പെടു 

ത്തേണ്ടത്. 
5. പോളിത്തീൻ ബാഗുകൾ മാത്തോട്ടം വന ശീ യിലെ 

സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ വിതരണം 
ചെയ്ത്രസീത് വാങ്ങേണ്ടതാണ്. 
6. അംഗീകരിക്കപ്പെടുന്ന ദർഘാ സു കാ രൻ നിര തദവ്യ 
- തുകയ്ക്ക് പുറമെ അടങ്കൽ തുകയുടെരണ്ടര ശതമാനം 
(2.5 % ) തുക കൂടി സെക്യൂരിറ്റി വെച്ച് ദർഘാസ് അംഗീക 
രിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴ് (7) 
ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
7 . ഡോപ് ടെസ്റ്റ് അടക്കമുള്ള പോളിത്തീൻ ബാഗുകളുടെ 
ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുക 
നൽകുകയുള്ളൂ. 
8. കേരള ഫോറസ്റ്റ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേസ് 
മാനുവലിലും മറ്റ് സർക്കാർ നിർദ്ദേശങ്ങളിലും പറയുന്ന 
വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 
9. ഏതെങ്കിലും കാരണവശാൽ 20- 11 - 2012 - ന് നിശ്ചിത സമയ 

ത്തിനകം ദർഘാസ് നടക്കാതെ വന്നാൽ 27 - 11 - 2012 - ന് 
പുനർ ദർഘാസ് നടത്തുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കോഴിക്കോട് 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 0495 - 2416900 
എന്ന ഫോൺ നമ്പരിൽ അന്വേഷിക്കേണ്ടതാണ്. 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
കാര്യാലയം, 

( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, അസിസ്റ്റന്റ് 
കോഴിക്കോട്. 

ഫോറസ്റ്റ് കൺസർവേറ്റർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Karimarthu 
Neermaruthu 
Venga 
Kanikonna 
Mahagany 
Nelli 
Kumbil 
Thanni 
Mani Marathu 
Ungu 
Mantharam 


Pera 
Pathimukam 
Koovalam 


Ainy 


Plavu 
Rose Wood 
Chandanam 
Vepu 
Seetha Pazam 


20 


Quantity of seeds are approximate . 
Estimated Amount -- Approximate - 85 ,000 . 

EMD - 2,200 . 
- Value of tender form - 400 + VAT. 


TENDER NOTICE 
No. A - 1306/2012. 

19th October 2012. 
Sealed tenders are invited from authorized 
manufacturers and suppliers for the supply of polythene 
covers, good quality seeds for raising seedlings of trees , 
good quality river sand, good quality soil for filling 
polythene covers, Cow dung as per following Schedule- I, 
II, III , IV and V . 

The envelopes containing the tenders should be 
superscribed as “ Tender for supplying Polythene covers/ 
Good quality seeds for raising seedlings of trees/Good 
quality river sand /Good quality soil for filling polythene 
covers/ Cow dung . 


SCHEDULE — III 


River Sand 


Good quality river sand - 36 M ( Approximate ). 
Estimated Amount — 32 ,400 ( Approximate). 
EMD - 900 . 


Value of tender form — 


150 + VAT. 


SCHEDULE — I 

Polythene Covers 
Details of polythene covers — 12 cm x 18 cm , 180 guage 

size having 2 punch holes (4 holes ) from the 

bottom at height of 2 cm . 
Quantity - 420 Kg . (Approximate ). 
Estimated amount - Approximate - 50, 690. 
EMD - 1 , 300. 
Value of tender form — 400 + VAT . 


- SCHEDULE - IV 

Soil 
Good quality river soil — 126 M² ( Approximate ). 
Estimated Amount — 1,13,400 ( Approximate ). 
EMD _ 2 , 900. 


Value of tender form — 


400 + VAT. 


SCHEDULE — V 

Cow Dung (Dry) 
Good quality cow dung (Dry) — 11820 Kg . (Approximate). 
Estimated Amount — 59, 100 (Approximate ). 
EMD — 1,500. 
Value of tender form — 400 + VAT. 

The quantities of items as per Schedule I, II, III, IV 
and V shall change as per actual requirements . 


Last date and time of sale of tender forms — 
14 - 11- 2012 upto 1 p . m . 


Last date and time of receipt of sealed tenders 
14 -11 -2012 upto 2. 30 p . m . 


Date and time of opening of sealed tenders 
14 - 11 -2012 at 3 . 30 p . m . 


Name of officer from whom tender forms are to be 
obtained and to whom sealed tenders are to be 
submitted : - Assistant Conservator of Forests , Social 
Forestry Division , Udayagiri, Vidyanagar P . O ., 
Kasaragode. 


7. Rate to be quoted for supplying polythene bags/ 

good quality seeds should be the price of the item 
per Kg. inclusive of all taxes in force and its 
transporting charge . Regarding the supply of river 
sand and soil the rate to be quoted should be the 
cost per 1 M° including taxes if any, in force ; and 
its transporting charges. Rate for cowdung should 
be for a Kilo Gram including all taxes and 
transportation charges . The seeds which are to be 
supplied from Kerala Forest Seed Centre will be 
exempted . Payment of seeds will be made based on 

germination percentage . 
8. 2 Polythene covers of prescribed specifications 

should be produced along with the tender 

application as samples. 
9. The successful tenderer should remit 2 . 5 % amount 

of the PAC in addition to the EMD as security 
deposit for the contract, and enter in to an 
agreement with the Forest Department within 7 
days from the date of intimation regarding the 

acceptance of the tender. 
10 . After completing the supply of items satisfactory , 

the security deposit will be released to the 
tenderer on production of necessary tax clearance 

certificate . 
11. The tenderer is liable to follow Kerala Store 

Purchase Rules. 
12 . All conditions stipulated as per Kerala Forest Code 

and Kerala Store Purchase Manual is applicable for 

this tender. 
13. The undersigned reserves the right to cancel the 

tender without assigning any reason . 
14 . Final payment of bills will be made only after 

getting the certificate of Range Officer pertaining 

to the quality of goods supplied . 
15 . The Assistant Conservator of Forests , Social 

Forestry, Kasaragod or any other person authorized 
for conducting tender is vested all rights in 
respect of the tender including cancellation of 

tender. 

Further details can be available from Social Forestry 
Division Office, Udayagiri, Vidyanagar P. O ., Kasaragod 
and in telephone numbers 04994 -256910 on working days . 


If the date fixed for tender happens to be declared as 
holiday, all proceedings will be done on the next working 
day with the same time scheduled specified above . If 
tender cannot be conducted the above date , tender will 
be conducted on 21- 11 - 2012 and 26 - 11 - 2012 at the above 
place and time with same conditions. 


CONDITIONS 
1. The supply of articles should be completed as 

directed in supply order. 
The receipt should be obtained from Range Officer, 
Social Forestry Range , Kasaragod /Hosdurg after 
the completion of the supply of articles specified in 

supply order. 
3. If the supply is not completed within the dates 

specified in supply order, the tender will be 
cancelled and action taken to purchase the items 
at the risk and loss of the original bidder. 
The demand draft towards EMD should be pledged 
in the name of the Assistant Conservator of 
Forests , Social Forestry Division , Kasaragod 
payable at State Bank of India, Civil Station Branch , 
Kasaragod should be accompanied along with the 

filled up tender forms. 
5 . SSI units are exempted from remitting EMD , Such 

units should produce necessary eligibility 
Certificates obtained from the Manager, District 

Industries Centre concerned . 
6 . The quantities mentioned in the Schedules I, II, III, 

IV and V are only approximate and may vary. 


4 


TL 


VOS Gudom15233 oglo - I, Şlo -II , vgl - III, 
പട്ടിക -IV , പട്ടിക - V എന്നിവ പ്രകാരം യഥാക്രമം വിശദമാക്കിയി 
ട്ടുള്ള അളവിൽ പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ 
ഉൽപ്പാദിപ്പിക്കു ന്ന തിന് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ, 
ആറ്റുമണൽസപ്ലെചെയ്യുന്നതിന്, മണ്ണ്സപ്ലെ ചെയ്യുന്നതിന്, 
blomdo (20 33200 ) Mon 009MOIM , wşlø -I, 
vşlə - II, uşl . - III , wglo - IV , uşlo - V 29 mlovớon01 
വെവ്വേറെയുള്ള ദർഘാസുകൾ അംഗീകൃത ഉൽപാദകരിൽ 
നിന്നും വിതരണക്കാരിൽനിന്നും മുദ്രവെച്ച കവറിൽ ക്ഷണിച്ചു . 
കൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് പോളിത്തീൻ 


കവറുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്/വൃക്ഷ 
ത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേന്മയുള്ള വിത്തു 
കൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്/ ആറ്റുമണൽ സപ്പെ 
ചെയ്യുന്നതിനുള്ള ദർഘാസ്/മണ്ണ്സപ്ലെ ചെയ്യുന്നതിനുള്ള 
ദർഘാസ്/ചാണകം (ഉണങ്ങിയത്) സപ്ലെചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
സോഷ്യൽ ഫോറ സ് ടി ഡിവി ഷൻ, ഉദ യ ഗി രി , പി . ഒ . 
വിദ്യാനഗർ, കാസറഗോഡ് എന്ന മേൽവിലാസത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 


പട്ടിക -I 


പോളിത്തീൻ കവറുകൾ 


പോളി ത്തീൻ കവറിന്റെ വിശ ദാം ശ ങ്ങ ൾ 
12 സെ . മീ . x 18 സെ . മീ ., 180 ഗേജ് സൈസ് താഴ്ഭാഗത്തു 
നിന്നും 2 സെ . മീ . ഉയരത്തിലായി രണ്ട് പഞ്ച് ദ്വാരമുള്ളത് 
( നാല് ദ്വാരം ) 


ടെണ്ടർ ഫോറത്തിന്റെ വില : 

ി വില 
ഒറിജിനൽ 400 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ്- 200 + വാറ്റ്. 

- പട്ടിക - III 

ആറ്റുമണൽ 
ആവശ്യമുള്ള അളവ് ഏകദേശം 36 എം 
അടങ്കൽ തുക - ഏകദേശം " 32,400. 
നിരതദ്രവ്യം - 900. 
ടെണ്ടർ ഫോറത്തിന്റെ വില 150 + വാറ്റ്. 

പട്ടിക - IV 

മണ്ണ് 
ആവശ്യമുള്ള അളവ്- ഏകദേശം 126 എം 
അടങ്കൽ തുക - ഏകദേശം 1,13,400. 
നിരതദ്രവ്യം- 2,900. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

പട്ടിക - V 

ചാണകം (ഉണങ്ങിയത്) 
ആവശ്യമുള്ള അളവ് ഏകദേശം 11820 കിലോഗ്രാം. 
അടങ്കൽ തുക - ഏകദേശം - 59,100. 
നിരതദ്രവ്യം - 1,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ആവശ്യമുള്ള അളവ് - ഏകദേശം 420 കിലോഗ്രാം. 


അടങ്കൽ തുക - ഏകദേശം - 50, 690. 


നിരതദ്രവ്യം - 


1,300. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ 400 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ്. 


- പട്ടിക - II 
വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നല്ല 

ഗുണമേൻമയുള്ള വിത്തുകൾ 


കമ 
നമ്പർ 


വിത്തിന്റെ ഇനം 


ആവശ്യമുള്ള അളവ് 
- (കിലോഗ്രാമിൽ ) 


പട്ടിക -I, പട്ടിക - II , പട്ടിക - III , പട്ടിക -IV, പട്ടിക - V എന്നിവ 
പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളിൽ ആവശ്യാനു 
സരണം വ്യത്യാസം ഉണ്ടാകാവുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങൾ 14 - 11 - 2012 - ന് പകൽ 1 മണിവരെ 
കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 
2.30 മണിവരെ സ്വീകരിക്കുന്നതും 3.30 മണിയ്ക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


കരിമരുത് 
നീർമരുത് 
വേങ്ങ 
കണിക്കൊന്ന 
മഹാഗണി 

നെല്ലി 
കുമ്പിൾ 
താന്നി 
മണിമരുത് 
ഉങ്ങ് 
മന്ദാരം 
പേര 
പതിമുഖം 
കൂവളം 
അയിനി 
പ്ലാവ് 
റോസ് വുഡ് 
ചന്ദനം 
വേപ്പ് 
സീതപ്പഴം 


പ്രസ്തുത ദിവസം പൊതുഒഴിവ് ദിവസമായി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം തന്നെ നിശ്ചിത 
സമയത്തും, സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും, സ്വീകരിക്കുന്നതും, തുറന്ന് പരിശോധിക്കുന്ന 
തുമാണ്. പ്രസ്തുത ദിവസം ദർഘാസ് നടന്നില്ലെങ്കിൽ ടി 
സ്ഥലത്തും സമ യ ത്തും 21 - 11 - 2012, 26 - 11 - 2012 എന്നീ 
തീയതികളിൽ പുനർ ദർഘാസ് നടത്തുന്നതായിരിക്കും. 


മേൽപ്പറഞ്ഞ സാധനത്തിന്റെ അളവ് ഉദ്ദേശം മാത്രമാണ്. 

അടങ്കൽ തുക -ഏകദേശം " 85,000. 


വ്യവസ്ഥകൾ 
1. പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പി 
ക്കുന്നതിനുള്ള നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ, ആറ്റു 
മണൽ, മണ്ണ്, ചാണകം, ചകിരിച്ചോറ് എന്നിവ കരാർ 
പ്രകാരം കാസറഗോഡ്/ ഹോസ്ദുർഗ്ഗ് സോഷ്യൽ 
ഫോറസ്ട്രി റെയിഞ്ചാഫീസറെ ഏൽപ്പിച്ച് ദർഘാസു 
കാരൻ രസീത് വാങ്ങേണ്ടതാണ്. 


നിരതദ്രവ്യം- 


2,200. 


14. ഗുണനിലവാരം അടിസ്ഥാനമാക്കിയായിരിക്കും മണ്ണ്, 

ആറ്റുമണൽ, ചാണകം (ഉണങ്ങിയത്) എന്നിവയുടെ 
തുക നൽകുന്നത്. 
15 . ദർഘാസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അധികാരത്തിന് 
വിധേയമായിരിക്കും. ദർഘാസ് സ്വീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനുമുള്ള കർക്കശമായ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
- കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ആഫീസിലോ 
04994 - 256910 എന്ന ഫോൺ നമ്പരിലോ അന്വേ ഷി ക്കാ 
വുന്നതാണ്. 


Social Forestry Division , 
Kasaragod . 


(Sd.) 

Assistant 
Forest Conservator. 


2. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാനു 

സരണംസപ്ലെചെയ്യേണ്ടതും വിത്തുകൾ 30- 11- 2012 - ന് 
അകവും പോളിത്തീൻ കവറുകൾ, ആറ്റുമണൽ എന്നിവ 
20-11- 2012 നകവും സപ്ലെ പൂർത്തീകരിക്കേണ്ടതുമാണ്. 
3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത പക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തര വാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ 
കവറുകൾ/ വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണ മേന്മയുള്ള വിത്തുകൾ| ആറ്റു മണൽ എന്നിവ 

വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
4. നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, സിവിൽ 

സ്റ്റേഷൻ, കാസ റ ഗോഡ് ബാഞ്ചിൽ മാറാ വു ന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗ 
സ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 
എസ്.എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല . 
അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ വ്യവസായ 
കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച് യോഗ്യതാ 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
6. പട്ടി ക ക ളിൽ രേഖ പ്പെ ടു ത്തി യിട്ടുള്ള ക്വാണ്ടിറ്റി 

ഏകദേശം മാത്രമാണ്. 
7. പോളി ത്തീൻ കവറു കൾക്കും വിത്തി ന ങ്ങ ൾക്കും 
കിലോഗ്രാം അടി സ്ഥാ ന മാ ക്കിയുള്ള വില , 
ടാൻ സ് പോർട്ടിംഗ് ചാർജ്ജ്, മറ്റു നില വിലുള്ള 
നികുതികൾ എന്നിവ ചേർന്നുള്ള നിരക്ക് തുകയും, 
ആറ്റുമണൽ സംബന്ധിച്ച് ഒരു M - ന് നികുതികൾ, 
ടാൻ സ് പോർട്ടിംഗ് ചാർജ്ജ് ഉൾപ്പെ ടെയുള്ള 
നിരക്ക് തുകയും ആയിരിക്കണം ദർഘാസിൽ രേഖ 
പ്പെടുത്തേണ്ടുന്നത്. കേരള ഫോറസ്റ്റ് സീഡ് സെന്ററിൽ 
നിന്നും സപ്ലേചെയ്യുന്ന വിത്തുകൾ ഒഴിവാക്കുന്ന 
തായിരിക്കും. വിത്തുകളുടെ ജർമിനേഷൻ ശതമാനം 

വിലയിരുത്തിയായിരിക്കും തുക നൽകുന്നത്. 
8. പോളിത്തീൻ കവറിനെ സംബന്ധിച്ചുള്ള ദർഘാസി 

നൊപ്പം സാമ്പിളായി രണ്ട് നിശ്ചിത അളവിലുള്ളരണ്ടു 
പോളിത്തീൻ കവറുകൾ കൂടി വച്ചിരിക്കണം. 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദതവ്യ 
തുക യ് ക്ക് പുറമെ അട ങ്കൽ തു ക യുടെ രണ്ട്ര 
ശതമാനം (2.5 % ) തുക കൂടി സെക്യൂരിറ്റിവച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ 
ഏഴ് (7) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
കരാർ പ്രകാരമുള്ള സപ്ലെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടു തൽ ചെയ്യു ന്ന തിന് ആവ ശ്യ മായ ടാക് സ് 
ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി 
മടക്കി വാങ്ങേണ്ടതാണ്. 
11. സ്റ്റോർ പർച്ചേഴ്സ് സംബന്ധിച്ച് കേരള സർക്കാർ 

പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 

ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
12. കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേഴ്സ് 

മാന്വലിലും പറയുന്ന വ്യസ്ഥകൾ ഈ ദർഘാസിനും 

ബാധകമാണ്. 
13 . യാതൊരു കാരണവും കൂടാതെ ടെൻഡർ റദ്ദാക്കുന്നതി 
നുള്ള പൂർണ്ണമായ അധികാരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സോഷ്യൽ ഫോറസ്ട്രി)- ൽ നിക്ഷിപ്ത 
മാണ്. 


10 . 


